Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12 /12 - 14 


सत्यमेव जयते 


GOVERNN 


- 
കേര 


ാർ 


രള സർക്കി 
VMENT OF 


KERALA 


വ 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


10th January 2012 
2012 ജനുവരി 10 


Vol. LVII 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 57 


നമ്പർ 


20th Pousha 1933 
1933 പൌഷം 20 


PART III 
Notifications by Heads of Departments 

Agriculture Department 


പുനർ ദർഘാസ് പരസ്യം 


എക്സ്റ്റൻഷനും മോ ഡി ഫി ക്കേ ഷനും വേണ്ടിയുള്ള 
നിർമ്മാണം - 16, 50,000. 


നമ്പർ എ . ഇ . (3 ) - 448 / 2011. 


2011 ഡിസംബർ 21. 


നിരതദ്രവ്യം - 


41,250. 


കേരള ഗവർണ്ണർക്കു വേണ്ടി തിരുവനന്തപുരം കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവർത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത 
കരാറുകാരിൽ നിന്നും മത്സസരസ്വഭാവമുള്ള ദർഘാസുകൾ 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . കവറിന്റെ പുറത്ത് 
പ്രവൃത്തിയുടെ പേര് എഴുതിയിരിക്കേണ്ടതാണ്. ദർഘാസുകൾ 
18 - 1 - 2012 വൈകുന്നേരം 3 മണി വരെ ഈ ആഫീസിൽ 
സ്വീകരിക്കുന്നതും അന്നേദിവസം 3. 30 - ന് ഹാജരുള്ള കരാറു 
കാരുടേയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന ഏജന്റു 
മാരുടേയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. പ്രസ്തുത 
ദിവസം ഏതെങ്കിലും കാര ണ വ ശാൽ അവ ധി യാ യാൽ 
അടുത്ത പ്രവൃത്തി ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും 
സമയത്തും ദർഘാസു കൾ സ്വീകരിക്കു ന്നതും തുറക്കു 
ന്നതുമാണ്. 

- പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും - ആനയറ 
വേൾഡ് മാർക്കറ്റ് കോമ്പൗണ്ടിൽ കൃഷി അസി സ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ് കെട്ടിട ത്തിന്റെ 


ദർഘാസ് ഫോറത്തിന്റെ വില 2,500 + വാറ്റ്. 
പണി തീർക്കേണ്ട കാലാവധി - 4 മാസം. 

ദർഘാസ് പ്രമാണം തിരു വ ന ന്ത പുരം വെള്ളായണി 
യിലുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) 
കാര്യാലയത്തിൽ നിന്നും ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 1 മണി 
വരെ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടു 
കൊണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതും നിശ്ചിത വിൽപ്പന 
നികുതി അടക്കം ഈ ഓഫീസിലടച്ച് രസീത് വാങ്ങേണ്ട 
തു മാ ണ്. ദർഘാസ് പ്രമാ ണ ത്തിന്റെ അധിക പകർപ്പിന് 
വിൽപ്പന നികുതി അടക്കം പ്രത്യേക വില അടയ്ക്കേണ്ടതാണ്. 
ദർഘാസ് പ്രതികയുടെ വില യാതൊരു കാരണവശാലും മടക്കി 
കൊടുക്കുന്നതല്ല. 
- ദർഘാസ് പ്രതിക അംഗീകൃത കരാറുകാർക്ക് മാത്രം 
ലഭിക്കുന്നതും ആയത് കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. 
അ സി സ്റ്റന്റ് എ ക് സി ക ട്ടീവ് എ ബി നീ യ ർ ( ക്യ ഷി ) , 
തിരുവനന്തപുരം എന്ന പേരിൽ അടച്ച് നിശ്ചിത തുകയുടെ 


10th JAN . 2012] 


AGRICULTURE DEPARTMENT 


ബാങ്ക് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം സമർപ്പി 
ക്കേണ്ടതാണ്. നിശ്ചിത നിരതദ്രവ്യമില്ലാത്തതും താമസിച്ചു 
ലഭി ക്കു ന്ന തു മായ ദർഘാ സു കൾ നിര സി ക്കു ന്ന താ ണ് . 
ദർഘാസിനോടൊപ്പം പ്രിലിമിനറി എഗ്രിമെന്റ് 100 - ന്റെ 
മുദ്രപത്രത്തിൽ നിശ്ചിത ഫോറത്തിൽ പൂരിപ്പിച്ച് സമർപ്പിക്കേ 
ണ്ടതാണ്. യാതൊരു കാരണവും കൂടാതെ ദർഘാസുകൾ 
പൂർണ്ണമായോ ഭാഗികമായോ നിരസിക്കാനുള്ള അധികാരം 
കൃഷി അസിസ്റ്റന്റ് എക് സിക്യൂട്ടീവ് എഞ്ചി നീ യറിൽ 
നിക്ഷി പ് തമാ യി രി ക്കും . പൊതുമരാമത്ത് വകുപ്പിൽ 
ദർഘാസിനെ സംബന്ധിക്കുന്ന എല്ലാ നിബന്ധനകളും ഈ 
ദർഘാസിനും ബാധകമാണ്. 


പമാണങ്ങ ൾ ആവശ്യപ്പെട്ടു കൊണ്ട് അപേക്ഷകൾ 
സമർപ്പിക്കേണ്ടതും നിശ്ചിത വിൽപന നികുതിയടക്കം ഈ 
ആഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് 
പ്രമാണത്തിന്റെ അധിക പകർപ്പിന് വിൽപന നികുതിയടക്കം 
പ്രത്യേക വില അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രതികയുടെ 
- വില യാതൊരു കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല. 
ദർ ഘാസ് പ്രതിക അംഗീകത കരാറുകാർക്ക് മാത്രം 
ലഭിക്കുന്നതും ആയത് കൈമാറ്റം ചെയ്യാൻ പാടില്ലാ 
ത്തതുമാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) 
എന്ന പേരിലടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്റ്റ് 
നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
നിശ്ചിത നിരതദ്രവ്യം ഇല്ലാത്തതും താമസിച്ച് ലഭിക്കുന്നതുമായ 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം 
പാഥമിക കരാർ 100 - ന്റെ മുദ്രപത്രത്തിൽ നിശ്ചിത 
ഫോറത്തിൽ പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്ത് 
വകുപ്പിൽ ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


കൃഷി അസിസ്റ്റന്റ് 

( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, എഞ്ചിനീയർ (കൃഷി) 
വെള്ളായണി, തിരുവനന്തപുരം. ( ഇൻ- ചാർജ്). 


ദർഘാസ് പരസ്യം 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ(കൃഷി) കാര്യാലയം, 
കാവനാട് പി . ഒ., കൊല്ലം - 3. 
ഫോൺ : 2795434. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി). 


നമ്പർ എ . ഇ . ( 2) 286. 


2011 ഡിസംബർ 22 . 


TENDER NOTICE 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി കൊല്ലം കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവർത്തികൾക്ക് 
അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സ ര സ്വ ഭാ വമുള്ള 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 

കവറിന്റെ പുറത്ത് പ്രവർത്തിയുടെ പേര് എഴുതിയിരി 
ക്കേണ്ടതാണ്. ദർഘാസുകൾ 20 - 1- 2012 വൈകുന്നേരം 3 മണി 
വരെ ഈ ആഫീസിൽ സ്വീകരിക്കുന്നതും അന്നേദിവസം 
3 .30 - ന് ഹാജരുള്ള കരാറുകാരുടേയോ അവർ രേഖാമൂലം 
അധികാരപ്പെടുത്തുന്ന ഏജന്റുമാരുടേയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. (പസ്തുത ദിവസം ഏതെങ്കിലും 
കാരണവശാൽ അവധി ദിവസം ആയിരുന്നാൽ അടുത്ത 
ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും 
ദർഘാസ് തുറക്കുന്നതാണ്. 


No. EE (2 )- 938/2011. 

| 22nd December 2011 . 
Competitive tenders in sealed covers are invited by 
the Executive Engineer ( Agri .) , Southern Region , 
Alappuzha on behalf of the Governer of Kerala from 
registered contractors for the following works. 
| Sl. No. 

Description of Items 


- 


1 


2 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
- അടങ്കൽ തുകയും 


3 


4 


Chain linked fencing at SVF , Vandiperiyar 
- 17. 9 lakh 
Installation of Solar Lamps at SVF, Vandiperiyar 

8 . 35 lakh 
Installation of Solar Lamps at DAF, Arikkuzha 
- 6 lakh 
Rennovatrion of drying yard at SVF, Kaimannoor, 
Idukki - 2 . 54 lakh 
Construction of RCC well and pumphouse at SSF , 
Adoor, Pathanamthitta - 8 . 22 lakh 
Construction of Irrigation and drainage system at 
SSF , Adoor, Pathanamthitta - 30 .36 lakh 
Deepening and widening drainage channel and 
reconstruction of protection wall to outer bund 
F Block , SSF, Pullad — 14 lakh 


5 


1 കൊല്ലം കുരീപ്പുഴ അസിസ്റ്റന്റ് 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയത്തിന്റെ അടിസ്ഥാന സൗകര്യ 
വിപുലീകരണം- 11, 00 ,000 
- കൊട്ടാരക്കര ക്യാഷ ഫാമിൽ ചുറ്റുമതിലും 
ഗേറ്റും സ്ഥാപിക്കൽ- 1,00, 000 
കൊട്ടാരക്കര ക്യാഷ് ഫാമിൽ ഷെയിഡ് 
ഹൗസ് നിർമ്മാണം - 2,15, 000 
4 കൊട്ടാരക്കര ക്യാഷ ഫാമിൽ ജലസേചന 
- കിണർ നിർമ്മാണം - 90, 000 


27,500 


2,500 


5 ,500 


2,250 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1 - ന് 1,700 + 
വാറ്റ്, ക്രമനമ്പർ 2- നും 4- നും 200 + വാറ്റ്, ക്രമനമ്പർ 3 - ന് 
500 + വാറ്റ്. 


Cost of tender form - 2 , 700 + VAT for Sl. No .1 ; 
| 1 ,700 + VAT for Sl . Nos. 2 and 5 ; 1 ,200 + VAT for 
Sl. No . 3 ; 550 + VAT for Sl. No. 4 ; 5 , 000 + VAT 
for Sl. No. 6, 2 , 100 + VAT for Sl. No . 7. 

Tender documents can be purchased from the Office 
of the undersigned upto 1 p . m . on 31 - 1 - 2012 on written 
request indicating full name and address along with 
attested copies of the registration certificate . Preliminary 
agreement in Kerala Stamp Paper worth 100 and EMD as 


പണി തീർക്കേണ്ട കാലാവധി 2 മാസം. 


ദർഘാസ് പ്രമാണം കൊല്ലം കുരീപ്പുഴയിലുള്ള കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ 
നിന്നും പകൽ 1 മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് 


10th JAN . 2012 ] 


AGRICULTURE DEPARTMENT 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് 2,700 + 
- വാറ്റ്, ക്രമനമ്പർ 2- നും 5- നും 1,700 + വാറ്റ്, ക്രമനമ്പർ 3- ന് 
- 1, 200 + വാറ്റ്, ക്രമനമ്പർ 4- ന് 550 + വാറ്റ്, ക്രമനമ്പർ 
6 - ന് 5,000 + വാറ്റ്, ക്രമനമ്പർ 7 - ന് 2,100 + വാറ്റ്. 


പണി തീർക്കേണ്ട കാലാവധി - 3 മാസം. 


Demand Draft in favour of Executive Engineer (Agri.), 
Alappuzha should be attached with the tender. Name of 
works should be superscribed on the envelope. Tenders 
can be submitted up to 3 p . m . on 31 - 1 - 2012 and will be 
opened on the same day at 3 .30 p . m . in the presence of 
the tenderers or their authorized representatives present at 
the time of opening . All the conditions regarding notice 
inviting tenders in the Kerala PWD and allied orders will 
be applicable to this tender. If the office happens to be 
closed on the specified date of tender, tenders will be 
opened on the next working day at 3 . 30 p . m . The 
undersigned reserves the right to reject any application for 
tender documents and also to reject the tender without 
assigning any reason and also to cancel/postpone the 
tender. 


കേരള ഗവർണ്ണർക്കു വേണ്ടി ആലപ്പുഴ കൃ ഷി 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെപ്പറയുന്ന പ്രവർത്തികൾക്ക് 
നിശ്ചിത യോഗ്യ ത യുള്ള അംഗീ കൃ്യത കരാറു 
കാരിൽ ഏജന്റുമാരിൽ നിന്ന് മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . കവറിന്റെ പുറത്ത് 
പ്രവർത്തിയുടെ പേര് എഴുതിയിരിക്കേണ്ടതാണ്. ദർഘാസുകൾ 
31- 1- 2012 -ാം തീയതി വൈകുന്നേരം 3 മണിവരെ ഈ 
ആഫീസിൽ സ്വീകരിക്കുന്നതും അന്നേദിവസം 3.30 മണിക്ക് 
ഹാജരുള്ള കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാര 
പ്പെടുത്തുന്ന ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കു 
ന്നതുമാണ്. പ്രസ്തുത ദിവസം ഏതെങ്കിലും കാരണവശാൽ 
അവധി ദിവസമായാൽ അടുത്ത പ്രവർത്തി ദിവസം മുകളിൽ 
പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും ദർഘാസുകൾ സ്വീകരിക്കു 
ന്നതും തുറക്കുന്നതുമാണ്. 
ക്രമ പ്രവർത്തിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ 

അടങ്കൽ തുകയും 


- ദർഘാസ് പ്രമാണം, ദർഘാസ് ദിവസം ഒരു മണിവരെ 
ആലപ്പുഴ സനാ ത ന പ ര ത്തുള്ളകൃഷി എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ 
രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് 
സഹിതം സമർപ്പിക്കേണ്ടതും നിശ്ചിത വിൽപ്പന നികുതി 
അടക്കം ഈ ആഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 
ദർഘാസ് പ്രമാണത്തിന്റെ അധിക പകർപ്പിന് വിൽപ്പന 
നികുതിയടക്കം പ്രത്യേക വില അടക്കേണ്ടതാണ്. ദർഘാസ് 
പ്രതികയുടെ വില യാതൊരു കാര ണ വ ശാ ലും മടക്കി 
ക്കൊടുക്കുന്നതല്ല. 

ദർഘാസ് പ്രതിക അംഗീകൃത കരാറുകാർക്ക് മാത്രം 
ലഭിക്കുന്നതും അത് കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാത്തതുമാണ്. 
- പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം കൃഷി എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ആലപ്പുഴയുടെ പേരിൽ നിശ്ചിത തുകയ്ക്കുള്ള 
ബാങ്ക് ഡാഫ്റ്റ് നിരതദ്രവ്യമായും, 100 - ന്റെ മുദ്രപ്പത്രത്തിൽ 
പ്രിലിമിനറി കരാറും സമർപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്ത് 
വകു പ്പിലെ ദർ ഘാ സുകളെ സംബന്ധിക്കു ന്ന എല്ലാ 
നിബ ന്ധ ന കളും ഈ ദർഘാസിനും ബാധ ക മാ ണ് . 
ദർഘാസുകൾ യാതൊരു കാരണവും കൂടാതെ നിരസിക്കുവാനും, 
ആവശ്യമെങ്കിൽ മാറ്റിവെയ്ക്കുന്നതിനുമുള്ള അധികാരം കൃഷി 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ആലപ്പുഴയ്ക്ക് ഉണ്ടായിരി 
ക്കുന്നതാണ്. 


Office of the Executive Engineer (Agri.), 
Southern Region , 
Sanathanapuram , Kalarcod , 

| ( Sd.) 
Alappuzha- 3 . 

| Executive Engineer (Agri.) 


45 , 000 


ദർഘാസ്/ ലേലപ്പരസ്യം 


21,000 


നമ്പർ എസ്.എസ്.എഫ്. എം .- 4 /2011 - 12. 2011 ഡിസംബർ 16. 


15, 000 


6, 500 


ഇടുക്കി വണ്ടിപ്പെരിയാർ സംസ്ഥാന 
പച്ചക്കറി ഫാമിൽ ചെയിൻലിങ്ക് 
ഫെൻസിംഗ്- 17, 90 , 000 
ഇടുക്കി വണ്ടിപ്പെരിയാർ സംസ്ഥാന 
പച്ചക്കറി ഫാമിൽ സോളാർ ലാമ്പ് 

സ്ഥാപനം - 8,35,000 
3 ഇടുക്കി അരീക്കുഴ ജില്ലാ കൃഷിഫാമിൽ 

സോളാർ ലാമ്പിന്റെ സ്ഥാപനം- 6,00,000 
4 ഇടുക്കി കരിമണ്ണൂർ ഫാമിലെ ഡയിംഗ് 

യാർഡ് പുനരുദ്ധാരണം- 2, 54,000 
5 പത്ത നം തിട്ട അടൂർ സംസ്ഥാന 
വിത്തുൽപ്പാദനകേന്ദ്രത്തിൽ ആർ. സി. സി. 
കിണറിന്റെയും പമ്പ് ഹൗസിന്റെയും 
നിർമ്മാണം - 8 ,22 ,000 
പത്ത നം തിട്ട അടൂർ സംസ്ഥാന 
വിത്തുൽപ്പാദനകേന്ദ്രത്തിൽ ജലസേചന 
നീർവാർച്ചാ സംവിധാനത്തിന്റെ 
നിർമ്മാണം - 30 ,36,000 
- പത്തനംതിട്ട പുല്ലാട് ഫാമിലെ ഡ്രയിനേജ് 
ചാനൽ വീതിയും ആഴവും കൂട്ടുകയും 
എഫ് ബ്ലോക്ക് സംരക്ഷണഭിത്തി 
നിർമ്മാണവും- 14,00, 000 


- പാലക്കാട് ജില്ലയിലെ മുതലമടയിൽ പ്രവർത്തിക്കുന്ന 
സ്റ്റേറ്റ് സീഡ് ഫാമിലെ ഉദ്ദേശം 200 - ഓളം വരുന്ന മാവു 
കളിലെ 2011- 12 വർഷത്തെ വിളവെടുപ്പവകാശം ദർഘാസ്/ 
ലേലംവഴി കൈമാറുവാൻ തീരുമാനിച്ചിരിക്കുന്നു . താൽപ്പര്യ 
മുള്ളവർ 20 - 1 - 2012 - ന് വെള്ളിയാഴ്ച കാലത്ത് 11 മണിക്ക് 
നടക്കുന്ന ദർഘാസിൽ പങ്കെടുക്കണമെന്ന് ടി ഫാം ഓഫീസർ 
അഭ്യർത്ഥിക്കുന്നു . 


21, 000 


നിബന്ധനകൾ 


1. 


50,000 


ദർഘാസിൽ പങ്കെടുക്കുന്നവർ നിരതദ്രവ്യമായി സ്റ്റേറ്റ് 
ബാങ്ക് ഓഫ് ഇൻഡ്യ, സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച്, 
പാല ക്കാ ടിൽ മാറാ വു ന്ന ത ര ത്തിൽ 5 , 000 
(അയ്യായിരം ) - ന്റെ ഡിമാന്റ് ഡ്രാഫ്റ്റ് “ സീനിയർ കൃഷി 
ഓഫീസർ, സ്റ്റേറ്റ് സീഡ് ഫാം , മുതലമട എന്ന 
പേർക്ക് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം 
പണമായി സ്വീകരിക്കുന്നതല്ല . 


35, 000 


10th JAN . 2012] 


AGRICULTURE DEPARTMENT 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ സി - 1778 / 2011. 


2011 ഡിസംബർ 20. 


-മുണ്ടരി വിത്തു കൃ ഷി തോട്ട ത്തിൽ വിളവെടുത്ത 
ഏകദേശം 2000 (രണ്ടായിരം ) കിലോഗ്രാം ഉണങ്ങിയ അടയ്ക്ക 
ടെണ്ടർ / ലേല അടി സ്ഥാ ന ത്തിൽ വിൽപ്പന 
നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. 


നിബന്ധനകൾ 


4 . 


- 2. ദർ ഘാസ് ഫോറ ങ്ങൾ 4 0 0 + 12 . 5 % വി . നി . 

നിരക്കിൽ 19 - 1- 2012 - ന് ഉച്ചയ്ക്ക് 2 മണി വരെ ഫാം 
ഓഫീസിൽ നിന്നും ലഭിക്കു ന്ന താ ണ്. സമ്പൂർണ്ണ 
സർക്കാർ സ്ഥാപനങ്ങൾ നിരതദ്രവ്യം നൽകേണ്ടതില്ല . 
ദർഘാസ് സമർപ്പിക്കു ന്ന വർ ഫോറത്തി നു ള്ളിലെ 
നിശ്ചിത സ്ഥലത്ത് മേൽപ്പറഞ്ഞ വിളവിന് മൊത്തമായി 
നൽകു വാൻ തയ്യാറുള്ള തുക അക്ക ത്തിലും 
അക്ഷരത്തിലും വ്യക്തമായി എഴുതിയിരിക്കേണ്ടതാണ്. 
മുദ്രവച്ച ദർഘാ സു കൾ നിര ത ദ വ്യ ത്തിന്റെ 
ഡാഫുൾപ്പെടെ ( പ്രത്യേക കവറിൽ) സീനിയർ കൃഷി 
ഓഫീസർ, സ്റ്റേറ്റ് സീഡ് ഫാം, മുതലമട എന്ന വിലാസ 
ത്തിൽ 20- 1-2012 - ന് വെള്ളിയാഴ്ച പകൽ 10.30 മണിക്ക് 
മുമ്പായി ടി ഓഫീസിൽ സമർപ്പിച്ച് പേര് രജിസ്റ്റർ 
ചെയ്യേണ്ട താ ണ് . അ തി നു ശേഷം വരുന്നവരെ 
ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. 
മേൽപ്പറഞ്ഞ ദിവസം (20-1-2012 ) രാവിലെ 11 മണിക്ക് 
ദർഘാസ് ആരംഭിക്കുന്നതും ദർഘാസിൽ വാഗ്ദാനം 
ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടിയ തുക പ്രത്യേകം നോട്ടു 
ചെയ്യുന്നതുമായിരിക്കും. 


6 . 


തുടർന്ന് ദർഘാസുകൾ തുറക്കുന്നതും ഇതിൽ കൂടിയ 
തുക വാഗ്ദാനം ചെയ്യപ്പെടുന്ന വ്യക്തി/ സ്ഥാപനത്തിന്റെ 
പേർക്ക് ദർഘാസ് താൽക്കാലികമായി ഉറപ്പിക്കുന്നതു 
മായിരിക്കും. ടി വ്യക്തി/ സ്ഥാപനം മൊത്തം തുകയുടെ 
1/ 3 (മൂന്നിലൊന്ന് ഭാഗം) അപ്പോൾതന്നെ ഓഫീസിൽ 
കെട്ടിവയ്ക്കേണ്ടതാണ്. 
താൽക്കാലികമായി ഉറപ്പിക്കുന്ന ദർഘാസ് പാലക്കാട് 
പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെയും പാലക്കാട് ജില്ലാ 
പഞ്ചായത്തിന്റെയും അംഗീകാരത്തിന് വിധേയമായി 
സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. 
ദർഘാസ് സ്ഥിര പ്പെടുത്തി അറിയിപ്പ് ലഭിക്കുന്ന 
വ്യക്തി/ സ്ഥാപനം 7 ദിവസത്തിനു ള്ളിൽ മൊത്തം 
തുകയും അടയ്ക്കേണ്ടതും അടുത്ത ദിവസം മുതൽ 
സ്വന്തമായി വിളവെടുക്കൽ പൂർത്തിയാക്കിയിരിക്കേ 
ണ്ടതുമാണ്. പ്രസ്തുത സമയപരിധിക്കുള്ളിൽ മുഴുവൻ 
തുകയും അടയ്ക്കാത്തപക്ഷം ടിയാൻ ഇതുവരെ അടച്ച 
മുഴുവൻ തുകയും സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും 
വിളവെടുപ്പവകാശം മറ്റുള്ളർക്ക് കൈമാറുന്നതിനുള്ള 
നടപടികൾ സ്വീകരിക്കുന്നതുമായിരിക്കും. 
(പ്രത്യേക കാരണമൊന്നും കൂടാതെ ഈ ദർഘാസ് 
റുചെയ്യുന്നതിനുള്ള അധികാരം ഫാം ഓഫീസർക്ക് 
ഉണ്ടായിരിക്കുന്നതാണ്. 


1. ടെണ്ടർ ഫോമുകൾ 6 - 2 - 2012 - ന് പകൽ 1 മണി വരെ 
വിൽപ്പന നട ത്തു ന്ന തും പൂരിപ്പിച്ച് ടെണ്ടർ 
ഫോമുകൾ അന്നുതന്നെ 3 മണിക്ക് മുമ്പായി തിരികെ 
സമർപ്പി ക്കേ ണ്ട തുമാ ണ് . അന്നു തന്നെ 3. 30 - ന് 
നടക്കുന്ന ലേല ത്തി നു ശേഷം കൃ ഷി ഡെപ്യൂട്ടി 
ഡയറക്ടറുടെയോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥന്റെയോ സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറന്ന് 
പരിശോധിക്കുന്നതാണ്. 
നിരതദ്രവ്യമായി 3,000 ( മൂവായിരം ) 6 - 2 - 2012 - ന് 
3 മണിക്ക് മുമ്പായി അടയ് ക്കേ ണ്ട താ ണ് . ടെണ്ടർ 
സമർപ്പിക്കുന്നവരും ലേലത്തിൽ പങ്കെടുക്കുന്നതിനായി 

പ്രത്യേകം നിരതദ്രവ്യം അടയ്ക്കേണ്ടതാണ്. 
3 . ടെണ്ടർ ഫോമിന്റെ വില 400 + വിൽപ്പന നികുതി 

ആ യി രി ക്കും . ത പാ ലിൽ ടെണ്ടർ ഫോമു കൾ 
ആവശ്യമുള്ളവർ 450 ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

പേരിൽ മണിയോർഡർ അയക്കേണ്ടതാണ്. തപാലിൽ 
ഉണ്ടാകുന്ന കാല താ മ സ ത്തിന് ഈ ഓഫീസ് 
ഉത്തരവാദിയായിരിക്കുകയില്ല . 
4. ടെണ്ടർ ഫോമുകൾ, ഡെപ്യൂട്ടി ഡയറക്ടർ, വിത്തുകൃഷി 

തോട്ടം,മുണ്ടേരി പി. ഒ ., മലപ്പുറം ജില്ല , പിൻ- 679 334 
എന്ന വിലാസത്തിൽ സമർപ്പിക്കേ ണ്ട തും , കവറിന് 
പുറ ത്ത് സി . 1778 / 2011 (പകാ രമുള്ള ഉണ ങ്ങിയ 
അ ട യ് ക്ക യ്ക്കുള്ള ടെണ്ടർ എന്ന് നാമ ക ര ണം 
ചെയ്യേണ്ടതുമാണ്. 
5. ഏറ്റവും കൂടു തൽ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന 
വ്യക്തിയുടെ പേരിൽ ടെണ്ടർ/ ലേലം ഉറപ്പിക്കുന്നതും 
മൊത്തം സംഖ്യയുടെ ( 1 / 3 ) മൂന്നിൽ ഒരു ഭാഗം 
അന്നുതന്നെ ഓഫീസിൽ അട വാ ക്കേ ണ്ട തു മാ ണ് . 
മലപ്പുറം പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ അംഗീ 
കാരത്തിന് വിധേയമായി ഉറപ്പിക്കുന്ന ടെണ്ടർ/ ലേലം 
അംഗീകാരം ലഭിച്ചതായി അറിയിപ്പ് ലഭിച്ച് 7 ദിവസ 
ത്തിനുള്ളിൽ മുഴുവൻ സംഖ്യയും അടച്ച് അടയ്ക്ക 
സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും നീക്കം 
ചെയ്യേണ്ടതുമാണ്. 
6. ടെണ്ടർ ഫോറത്തോടൊപ്പം 100 - ന്റെ മുദ്രപ്പത്രത്തിൽ 

പ്രാഥമിക കരാർ ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
| 7. ടെണ്ടറിൽ ഒരു കിലോഗ്രാം അടയ്ക്കയുടെ വില 

അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. 
8 . ടെണ്ടർ/ ലേലം ഒറ്റയ്ക്കോ കൂട്ടായോ റദ്ദാക്കുവാനോ നിര 

സിക്കുവാനോ ഉള്ള അധികാരം ഫാം ഡെപ്യൂട്ടി ഡയറ 
ക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 
9. നിലവിലുള്ള സർക്കാർ ടെണ്ടർ/ ലേലവ്യവസ്ഥകൾ ഈ 

ടെണ്ടർ/ ലേലത്തിനും ബാധകമായിരിക്കും. 
10 . ടെണ്ടർ/ ലേല ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുന്ന 

പക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ടെണ്ടർ/ ലേലം 
നടത്തുന്നതായിരിക്കും. 


10. കൂടാതെ മറ്റ് സർക്കാർ ദർഘാസിനുള്ള എല്ലാ നിബന്ധ 

നകളും ഇതിനും ബാധകമായിരിക്കും. 


11. 


മേൽ ദിവസം അവധിയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം 
ഇതേ സമയത്തും സ്ഥലത്തും ദർഘാസ് നടത്തുന്ന 
തായിരിക്കും. 


സ്റ്റേറ്റ് സീഡ് ഫാം , 
മുതലമട. 


( ഒപ്പ്) 
സീനിയർ കൃഷി ഓഫീസർ. 


വിത്തുകൃഷിത്തോട്ടം, 
മുണ്ടേരി, 
മലപ്പുറം 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


